Government of Kerala 
QANE MUAS 

2009 


Reg. No. cum 
KLTVAY122009 -2011 


KERALA GAZETTE 

കേരള ഗസറ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIVU 
apaijo 54 


THIRUVANANTUPIRAM , TUESDAY 

algomaja , Oassey 


10th March 2009 

2009 son 10 
19d. Phalguna 1930 
1930 como 19 


PART III 
Stores Purchase 


Technical Education Department 

SHORT TENDER NOTICES 


No . P4 -2922 /2008 / E & C . 

19th February 2009 . 
Sealed tenders are invited for the supply of following items for the use of Electronics and Communi. 
cation Departmeni of College of Engineering , Thiruvananthapuram . 
Tender No. and Itemn - 5 /2003 /P4 /E & C - F2812 DSP Baged Development Platform Consisting of 

(a ) F2812 DSP Board 

b ) XDS 510 Emulator 

(c ) Code Composer Studio 
Cost of tender form : 

Original - Rs. 450 . 
Duplicate - Rs. 225 

By Post (original) - Rs. 490 . 
Last date and time of sale of tender form - 16 -3- 2009 , 2 p . m . 
Last date and time of reccipt of tender - 17 -3 -2009 , 3 p . m . 
Date and time of opening of tenders - 18 -3 -2009, 11 a . m . 

Intending tenderers may on application to the undersigned to obtain the requisite tender form 
on which tenders should be submitted . Applications for the tender form should be accompanied by a 
remittance of above prices fixed for the same and which is non- refundable under any circumstances . The 
tender forms are not transferable . Cost of tender form is only acceptable by money order or cash remittance 
to this office . As per tender condition the tenderer should send along with his tender an agreement executed 
and signed in Kerala Stamp Paper Value Rs. 50 and E . M . D . 1 % of the total cost of articles tendered . 
Tenders without agreement, tender form and E . M . D . will be rejected . 

തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലകാണിക്സ് ആൻ കമ്മ്യൂണിക്കേഷൻ 
വകുപ്പിലേക്കാവശ്യമായ സാധനസാമഗ്രികൾ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും 
മുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


ദർഘാസ്, നമ്പരും ഇനവും --61/ 2008 പാമു ഇ ആൻറ് സി - 1 2812 DSP ബെയ്സ ഡ് പ്ലാറ്റ്ഫോം 

കൺസിസ്റ്ററിംഗ് ഒഫം 
( എ ) F2812 DSP ബാർഡ 
(ബXDs 510 എരുലേററർ 

( സി കാഡ്കമ്പോസർ സ്റ്റുഡിയോ 
ർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 450 രൂപ , 
പകർപ്പ് – 225 രൂപ . . 

തപാൽവഴി ( ഒറിജിനൽ - 490 രൂപ. 
ദർഘാസം ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന തീയതിയും സമയവും. - 16- 8- 2009 , 2 മണി. 
ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 17- 3- 2009 , 3 മണി. 
ഭർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 18 - 3- 2009 , 11 മണി. 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ മാത്രമേ സ്വീകരിക്കുകയുളളു . ദർഘാ സം നസാ, 
തീയതി എന്നിവ രേഖപ്പെടുത്തി മുവച്ച കവറുകൾ , പ്രിൻസിപ്പാൾ , . എഞ്ചിനീയറിംഗ് . കോളേജ്, 
തിരുവനന്തപുരം-16 എന്ന മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്, താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ പ്രമാണത്തപ്പം ആകെ വിലയുടെ 1 % നിരതവ്യവും 
50 രൂപ വിലയുളള കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ് . 

ദർഘാസം തുാക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ വില നിരക്കിന് പ്രാബല്യമുണ്ടായിരി 
ക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണം കൈമാററം ചെയ്യാൻ പാടില്ലാത്തതാണ് . 


No. P1- 1127 /2009/ E . 

17th February 2009 . 
Scaled tenders are invited for the supply of the Profile Projector - 1 No. for the use of Electrical 
Enginecring Department of College of Engineering , Thiruvananthapuram . 

Tender No . - 19/2009/ Pi/ E . 
Cost of tender form : 

Original - Rs. 615 . 
Duplicate - Rs. 308 . 

By Post (Original) - Rs. 655 . 
Last date and time of sale of tender form - 17-3-2009 , 2 p . m . 
Last date and time of receipt of tender - 18 -3- 2009, 3 p . m . 
Date and time of opening of tender - 19-3 -2009, 11 a . m . 

Intending tenderers may on application to the undersigned to obtain the requisite tender form on 
which tenders should be submitted . Application for the tender form should be accompanied by a 
cash remittance of above prices fixed for the same and which is non -refundable under any circumstances . 
The tender forms are not transferable . Cost of tender form is only acceptable by Money Order or Cash 
remittance to this office . As r tender condition the tenderer should scnt along with his tender an agreement 
executed and signed in Kerala Stamp Paper value of Rs. 50 and Earnest Money Deposit 1 % of the 
total cost of the articles tendered . Tenders without agreement, tender form and Earnest Money Deposit will 
be rejected . : 

തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 
വകുപ്പ് ലേക്കാവശ്യമായ പാഫൈൽ പാജക്ടർ - 1 എണ്ണം വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപന 
ങ്ങളിൽ നിന്നും മുദ്രവച്ച ഒർഘാസുകൾ കണിച്ചുകൊള്ളുന്നു . 

ദർഘാസ നമ്പർ - 19/ 2009/ പിl / ഇ . 
ദർ €ാസം ഫോറത്തിന്റെ വില ; 

ഒറിജിനൽ - 615 രൂപ. 
ഡപ്പി ക്കുറം - 300 രൂപ. 

തപാൽവഴി - 655 രൂപ. 
ദർഘാസ് ഫോറം വിൽപ്പനയുടെഅവസാന തീയതിയും സമയവും- 17-3- 2009 , 2 മണി, 
ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 18-3 -2009 , 3 മണി, 
ദർഘാസം തുറക്കുന്ന തീയതി മും സമയവം - 19 .3- 2009 , 11 മണി, 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളു . ദർഘാസ് 
നമ്പർ, തീയതി എന്നിവ രേഖപ്പെടുത്തി. മുവച്ച കവറുകൾ ( പ്രിൻസിപ്പാൾ , എഞ്ചിനീയറിംഗ് കോളജ്, 
തിരുവനന്തപുരം-16 എന്ന മേൽവിലാസത്തിൽ അയയ്ക്കു ണ്ടതാണ്, . താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകാ 
പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് ( പ്രമാണത്തൊടൊപ്പം ആകെ വിലയുടെ 1 % നിരതവ്യവും 50 രൂപ 
വിലയുള്ള കേരളമുപ്പത്രത്തിൽ പ്രാഥമിക കരാർപ്രതവും ഉണ്ടായിരംമണ്ടതാണ്, 


- കർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കണതാണ് . 
ദർഘാസ് പ്രമാ ണം കൈമാററം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


Govt . College of Engineering, 
Thiruvananthapuram . 


- 


Sa :) 


Principal. 


SHORT TENDER NOTICE 
No . D2- 29342008 . 

10th Feb , 29. 
Sealed and competitive tenders are invited separately for the supply of the 8085 Microprocessor , 
Trainer Kit -- 10 Nos . for the Computer Science and Engineering Department of Rajiv Gandhi Institute 
of Technology , Kottayam . 

Tender Number - 212934 / 2008 . 
Total Estimated Cost---Rs. 45,000 . 
Cost of tender form ( including tax ) ; 

Original- Rs. 169 . 
- Duplicate - Rs. 100 . 
Last date and time of sale of tender forms - 12 -3-2009, 11 a. m . 
Last date and time of receipt of tender - 12-3 -2009, 2 p . m . 
Date and time of opening of tenders - 13- 3- 2009, 3 p . 11 . 

Those who want tender forms by Registered post should send Rs. 35 extra for each tender forms besides 
the cost of tender forms by Money Order to the undersigned which should be received on or before 
25- 2 - 2009 , 3 p . 1 . 

Tender forms can be had from the Office of the Principal, Rajiv Gandhi Institute of Technology , 
Velloor P . O ., Pampady, Kottayam - 686 501 (Phone No. 0481- 2507763) on a cash remittance as above or 
by Money Order on all working days between 10 a . m . to 3 p . m . The tenders should be superscribed with 
Tender Number and date. Cheques , Postage Stamps, Drafts , Postal Orders etc . will not be accepted towards 
the cost of the tender forms. The tender forms are not transferable . 

As per the tender conditions the tenderer should send along with his tender with an agreement 
exccuted duly signed in Kerala Stamp Paper of value Rs. 50 and an E . M . D . 1 % of the total cost of the 
articles tendered by way of DD in favour of the Principal, Rajiv Gandhi Institute of Technology, 
Kottayam , Tenders without agreement and E . M . D . will be rejected . Detailed specification will be 
issued along with the tender forms. 

- കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ . കമ്പ്യൂട്ടർ സയൻസ് 
ആൻ " എഞ്ചിനീയറിംഗ് വകുപ്പിലേക്ക് 8085 കാപാസസർ • യീനർ കിററ് - 10 എണ്ണം 
നൽകുന്നതിലേക്ക് താൽപ്പര്യമുളള കരാറുകാരിൽനിന്ന് മുവച്ച കവറുകളിൽ മൽസരസ്വഭാവമുളള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ഭർഘാസ് നമ്പർ _ D2, 2934 / 2008 . 
അടങ്കൽ തുക- രൂപ 45 ,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി അടക്കം) : 

അസ്സ ൽ- 169 രൂപ, 

പകർപ്പ് - 100 രൂപ , 
കർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും സമയവു - 12- 3 - 2009 , 11 മണി, 
പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 12 -3- 2009 , 2 മണി, 
ദർഘാസുകൾ തുറന്ന പരിശോധിക്കുന്ന തീയതിയും സമയവും 13-3- 209, 3 മണി. 

ദർഘാസ് ഫോം . തപാലിൽ ആവശ്യമുളളവർ 35 രൂപ അധികമായി ഒാരോ ഒർഘാസം ഫോം 
ത്തിൻറയും വിലയോടൊപ്പം മണിയോർഡറായി അയയ്ക്കേണ്ടതാണ്, മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 25- 2- 2009 ആയിരിക്കും . 

- ഒർഘാസ് ഫോറങ്ങൾ ( പ്രിൻസിപ്പാൾ , രാജീവ് ഗാന്ധി ഇൻസ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, 
വെളളൂർ പി . ഒ . , പാമ്പാടി, കോട്ടയം-686 501 എന്ന വിലാസത്തിൽ നേരിട്ടോ മണിയോർഡർ മുഖേനയോ 
എല്ലം പത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ലറിക്കുന്നതാണ് . 
ദർഘാസ് സമർപ്പിക്കുന്ന കവീനുമുകളിൽ ദർഘാസ് നമ്പരും തീയതിയും രേഖപ്പെടുത്തതാണ്. 
ർഘാസ് ഫോൾ യാതൊരു കാരണവശാലും കൊറം പെയ്യാൻ പാടുളളതല്ല . ചെക്ക്, ഡാഫ്റd" , 
പോസ്റൽ ഒാർഡർ, തപാൽ സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . . . 

- ദർഘാസ് നീയമം അനുസരിച്ച് ഒർഘാസ സമർപ്പിക്കുന്ന ആൾ ദർഘാസീനോമാപ്പം 50 രൂപ 
വിലയുള്ള കേരള മുഖതത്തിൽ സമ്മതപത്രവും ഒരാത്തം തുകയുടെ ഒരു ശതമാനം നിരതദ്രവ്യവും 
സമർപ്പിക്കേണ്ടതാണ്. സമ്മതപ്രതവും നിരത്രവ്യവും ഇല്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കപ്പെടു 
ന്നതാണ്. ഉപകരണങ്ങളുടെ വിശദവിവരങ്ങൾ ദർഘാസ് ഫോറത്തിനൊടൊപ്പം ലഭിക്കുന്നതാണ്, 
Rajiv Gandhi Institute of Technology , 

d . ) 
Kottayam . 

Principal, 


തീയതി 12- 3- 2009 , 2 മണിവരെയും അ 13- 3 - 2009 
കൃത്യം 3 മണിക്ക് ടെർ സമർപ്പിച്ച് സന്നിഹിത 
രാവുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായി 
രിക്കും. വൈകിക്കിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

അടങ്കൽ തുക 53,100 രൂപ . 
നിരതഭവ്യം - 1 %. 

ട ഫോറം ഒന്നിന് രൂപ 40 + 50 ( മടക്കി 
കിട്ടാത്ത ) കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക്ക 
കോളേജിലെ ആഫീസിൽ നിന്ന് 11 - 3- 2009 
വൈകുന്നേരം 4 മണിവരെ നേരിട്ടോ തപാൽ മാർഗ്ഗമോ 
കിട്ടുന്നതായിരിക്കും. ടെണ്ടർ ഫോറങ്ങളുടെ വില 
മ ണി ഓർഡർ ആയി മാത്രമേ സ്വീകരിക്കുകയുളളു . 
ചെക്കുകൾ , പോസ്റൽ കാർഡർ, ( ഡാഫ്റ്” എന്ന പ 
ടെർ ഫാറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . 

ഡപ്പി ക്കാ " " ഫാറങ്ങൾ ആവശ്യമുളളവൻ 
രൂപ 200 + 25 കോപ്പി ഒന്നിന് കൂടുതൽ നൽകേണ്ട 
താണ്. 


SCHEDULE 


SHORT RE - TENDER NOTICE 
No . D1- 27752008 . 

7th February 2009 
Sealed tenders are invited for the supply of the 
following Equipments ( Schedule attached below ) 
for Electrical Engineering Department of 
Government Polytechnic College , Kannur . 

Estimate Cost - Rs. 53, 100 . 
E , M , D . - 1 % . 

The tenders should be superscribed as Tender No . 
D1- 2775 / 2008 and addressed to the Principal, 
Governmont Polytechnic College, Kannur- 7 . Last 
date for receipt of tender is 12 - 3 - 2009 at 2 p . m . 
and tenders will be opened at 3 p . m . on 
13 -3 -2009 in the presence of such of the tenderers or 
their authorised representatives who may be 
present at that time. Late tenders will not be 
accepted. 

- Intcading tenderers may on application 
to the Principal , Govt. Polytechnic College, 
Kannur obtain the requisite tender forms 
on which tenders should be subunitted . Application 
for the Frender forms should be accompanied by 
a cash remittance of Rs. 400 + 50 which is thic 
price fixed for a form /set of forins and which is not 
refundable under any circumstances. Limited tender 
forms are not transferable . Sale of tender forms will 
be closed at 4 p . m . on 11 - 3 - 2009. Cheques , Postage 
Stamps etc . will not be accepted towards the cost of 
forms nor will be the forms be sent as per V . P . P . 
Duplicate tender forms, if required , will be issued 
at Rs. 200 +- 25 per copy . 

കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ 
ഇലക ( ക്കൽ എഞ്ചിനീയറിംഗ് വിദഗത്തിലേക്ക 
ആവശ്യമായ ഉപകരണങ്ങൾക്കുവേണ്ടി സീൽ ചെയ്ത 

റുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
മാണ്ടർ സീൽ ചെയ്തവയും കവറിന മുകളിൽ 

ർ നമ്പർ ഡി1 - 2775/ 2008 ഇല ” ടിക്കൽ 
ഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കാവശ്യമായ ഉപകരണ 
ങ്ങൾക്കുവേണ്ടി എന്നെഴുതിയവയുമായിരിക്കണം, സിൽ 
ചെയ്ത ടെണ്ടുകൾ സ്വീകരിക്കുന്ന അവസാന 


Name of Items 


No . 


Quantity 
Nos . 


Ceiling Fan - 1200 mm double 

bearing 
Single phase motor - 1 HP 230V 
Automatic star Delta starter 
- 1 . 5HP , 6 - 10 A Reliy 
Dol Starter - - 5 HP 
Watemeter UPP _ 250/ 500v , 10204 

Wattmeter 1 PR 
- 5 /10A 
Wattmeter UPF - 75 / 150V, 15 /30A 
Ammeter - -MC - 2 - 2 . 5 /5A 
Ammeter - MI - 0 - 2 . 5 /5A 
Voltmeter M - 1 - 300V 
Voltmeter MI - 2 - 600V 


-- 


9 


- il 


Government Polytechnic 
College, Kannur 


( Sd . ) 
Principal 


